सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 /12 -14 


GOVERN 


പ 


കേര 


രള സർക 
WMENT OF 


കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


26th June 2012 

2012 ജൂൺ 26 
5th Ashadha 1934 
1934 ആഷാഢം 5 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


- (1) 


നമ്പർ ലിക്വി. 01/ 2012. 


2012 ഏപ്രിൽ 25. 


പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 5 - 1- 2012 - ലെ ഡി - 4748 / 11 -ാം നമ്പർ ഉത്തരവ് 
പകാരം തലച്ചിറ വ നി താ വ്യ വ സാ യ സ ഹ ക ര ണ 
സംഘ ത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്യു ന്ന തിന് 
പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം, കോഴഞ്ചേരിയിലെ 
ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ-II - നെ പ്രസ്തുത സംഘ 
ത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . എന്നാൽ ടി 
സംഘത്തെ സംബന്ധിക്കുന്ന യാതൊരു റിക്കാർഡുകളും 
ലഭ്യമല്ല . ആയതിനാൽ ടി സംഘത്തെ R . N . A . (റിക്കാർഡുകൾ 
ലഭ്യ മ ല്ലാത്ത ) സംഘ മായി കണ ക്കാക്കി നട പ ടി കൾ 
സ്വീക രിക്കു ന്ന തിന് ആർക്കെ ങ്കിലും എതിർപ്പു ണ്ടെ ങ്കിൽ 
ടി നോട്ടീസ് തീയതി മുതൽ 60 ദിവ സ ത്തി നു ള്ളിൽ 
ലിക്വിഡേറ്ററെ (ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ- II, ജില്ലാ 
വ്യവസായ കേന്ദ്രം, കോഴഞ്ചേരി, പത്തനംതിട്ട ) രേഖാമൂലം 
അറി യി ക്കേ ണ്ട താ ണ്. ടി തീയതി ക്കു ശേഷം ലഭിക്കുന്ന 
യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ല എന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


(2) 
നമ്പർ ലിക്വി. 02 / 2012. 

2012 ഏപ്രിൽ 25. 
പത്തനംതിട്ട ജില്ലാ വ്യവ സായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 28 - 3 - 2012 - ലെ ഡി -427 / 12 -ാം നമ്പർ ഉത്തരവ് 
പകാരം റാന്നി മോഡൽ എസ്. സി ./ എസ്. റ്റി . വനിതാ 
വ്യവസായ സഹകരണ സംഘം C -IND ( Q ) 403 - ന്റെ പ്രവർത്തനം 
നിർത്തൽ ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ വ്യവസായ 
കേന്ദ്രം, കോഴ ഞ്ച രി യിലെ ജൂനിയർ സഹ ക ര ണ 
ഇൻ സ് പാക് ടാർ - II - നെ പസ്തുത സംഘ ത്തിന്റെ 
- ലിക്വി ഡേറ്ററായി നിയമിച്ചിട്ടു ള്ള താ കു ന്നു . എന്നാൽ ടി 
സംഘത്തെ സംബന്ധിക്കുന്ന യാതൊരു റിക്കാർഡുകളും 
ലഭ്യമല്ല . ആയതിനാൽ ടി സംഘത്തെ R . N . A . ( റിക്കാർഡുകൾ 
ലഭ്യമല്ലാത്ത ) സംഘമായി കണക്കാക്കി നടപടികൾ സ്വീകരിക്കു 
ന്നതിന് ആർക്കെങ്കിലും എതിർപ്പു ണ്ട ങ്കിൽ ടി നോട്ടീസ് 
തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്ററെ (ജൂനിയർ 
സഹകരണ ഇൻസ്പെക്ടർ- II, ജില്ലാ വ്യവസായ കേന്ദ്രം, 
കോഴഞ്ചേരി, പത്തനംതിട്ട) രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ടി 
തീയതിക്കു ശേഷം ലഭിക്കുന്ന യാതൊരു പരാ തി കളും 
പരിഗണിക്കുന്നതല്ല എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ജില്ലാ വ്യവസായകേന്ദ്രം, 

- (ഒപ്പ്) 
കോഴഞ്ചേരി, 

ലിക്വിഡേറ്റർ, 
പത്തനംതിട്ട. 

ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ- II . 


